﻿** ശൃീ കൃഷ്ണചരിതം  മണിപ്രവാളം **  
  ~~~~~~~~~~~~~~~~~~~~~~~~~        
                ഒമ്പതാം  സർഗ്ഗം 
                  ----------------------
         ( സ്യമന്തകമണി , സത്യഭാമാപരിണയം )
                ----------------------------------------------

 അത്രാന്തരേ തത്ര സമീപവാസി  
 സത്രാജിദാഖ്യൻ കില യാദവേന്ദ്രൻ
 മിത്ര പ്രസാദേന മുദാ ലഭിച്ചാൻ 
 മിത്ര പ്രകാശോപമമേകരത്നം .                                 9  : 1

 സ്യമന്തകാഖ്യം മണിയും ഗൃഹീത്വാ
 സമന്തതോഭാസുരകാന്തിയോടേ 
 വരും വിധൌ പൌരജനങ്ങളെല്ലാം 
 വരുന്നിതാദിത്യനിതി ഭ്രമിച്ചാർ .                           9  : 2

 "അർക്കൻ വരുന്നുണ്ടിഹ കൃഷ്ണ ! നിൻെറ 
 തൃക്കാൽ വണങ്ങാ" നിതി ചെന്നുചൊന്നാർ
 തൃക്കണ്ണുകൊണ്ടൊന്നു മറിഞ്ഞുനോക്കീ 
 തൽക്കാലമംഭോരുഹ ചാരുനേത്രൻ .                 9  : 3

 തത്ത്വം ഗ്രഹിച്ചമ്പൊടു ചെന്നു സത്രാ --
 ജിത്തോടു ചോദിച്ചിതു വാസുദേവൻ
 "എനിക്കിദം രത്നവരം തരാമോ 
  നിനക്കു വേണ്ടും ധനമിന്നു നൽകാം ."                 9  : 4

 ഇത്ഥം മുകുന്ദൻെറ ഗിരം നിശമ്യ
 ചിത്തേ നിരൂപിച്ചിതു യാദവൻ താൻ 
 '' തനിക്കു താൻ പോന്ന മഹത്തുകൾക്കും 
  ധനത്തിലുള്ളാഗ്രഹമല്‍പമല്ല .''                                 9  : 5

 " യത്നങ്ങളാലിങ്ങനെ ലബ്ധമാകും 
 രത്നം വൃഥാഹന്ത കൊടുക്കുമോ ഞാൻ ?
 എട്ടെട്ടുഭാരം കനകത്തെ നിത്യം 
 മുട്ടാതെ നൽകുന്നൊരു രത്നമേതൽ ."                 9  : 6

 " ഒട്ടേറെ ദു:ഖിച്ചു ലഭിച്ച രത്നം 
  തട്ടിപ്പറിപ്പാനിവനോടുകൂടാ 
  പെട്ടെന്നിതങ്ങോട്ടു കൊടുത്തുപോയാൽ
  മുട്ടുന്നനേരത്തൊരു കാശുകിട്ടാ ."                         9  : 7

 ഇത്ഥം വിചാരിച്ചതി മൂഢനാകും 
 ലുബ്‍ധൻ ചിരിച്ചങ്ങുടനേ തിരിച്ചാൻ
 മിണ്ടാതെ പോയാശു ഗൃഹം പ്രവേശി --
 ച്ചുണ്ടായ വിത്തേന സുഖിച്ചുവാണാൻ .                 9  : 8

 ആ യാദവൻ തന്നനുജൻ പ്രസേനൻ
 നായാട്ടിനുദ്യോഗമുടൻ തുടർന്നാൻ 
 സ്യമന്തകം പൂർവ്വജനോടു മേടി --
 ച്ചമന്ദമോദേന ഗളേ ധരിച്ചാൻ .                                 9  : 9

 കിരാതരും  ശ്വാക്കളുമായ് വനാന്തേ 
 ചിരായനായാടി  നടക്കുമപ്പോൾ 
  തുരംഗവേഗേന വിദൂരഗാമി
  പിരിഞ്ഞു കൂട്ടത്തെ വെടിഞ്ഞുപോയാൻ .          9  : 10

 പെരുത്ത കാട്ടിൻ നടുവിൽച്ചരിക്കും
 കരുത്തനാം കേസരി വന്നടുത്താൻ .
 അടിച്ചുടൻ ബാലകമാശുകൊന്നാൻ 
 കടിച്ചു രത്നം തരസാ തിരിച്ചാൻ .                         9  : 11

 ക്രീഡിച്ചുമേവുന്നൊരു വാനരേന്ദ്രൻ 
 താഡിച്ചു സിംഹത്തെയുമാശു കൊന്നാൻ
 പാദാന്തികേ വീണൊരു ദിവ്യരത്നം 
 മോദേന കൈക്കൊണ്ടു ഗുഹാം പ്രപേദേ .         9  : 12

 അടുത്തുവന്നോരു സുതൻെറ കയ്യിൽ
 കൊടുത്തു രത്നം ബത ജാംബവാനും 
 കടിച്ചുമമ്പോടതു , പന്തടിച്ചും 
 കളിച്ചുവാണാനവനും തദാനീം .                                 9  : 13

 പ്രസേനനെ കണ്ടതുമില്ല കഷ്ടം 
 പ്രസംഗമാത്രം പുനരില്ല കേൾപ്പാൻ 
 ഇത്ഥം വിഷാദേന ജവേന സത്രാ --
 ജിത്തുംവനേ ചെന്നു തിരഞ്ഞുപോന്നാൻ .         9  : 14

 മരിച്ചുമൽസോദരനെന്നു മത്വാ 
 തിരിച്ചുവന്നങ്ങു നിജേ നികേതേ 
 കുളിച്ചു വേഗാൽ പിതൃകർമ്മമെല്ലാം 
 കഴിച്ചു ദു:ഖിച്ചു കരഞ്ഞിരുന്നാൻ .                         9  : 15

 ബന്ധുക്കളോടിത്ഥമവൻ പറഞ്ഞു --
 " ബന്ധം നമുക്കായിതു കർമ്മദോഷാൽ 
 എന്തെന്നറിഞ്ഞീല, മരിച്ചു ബാലൻ,
 ചിന്തിക്കിലുണ്ടാമതിനുള്ള തുമ്പും ."                 9  : 16

 " ആയുസ്സവന്നില്ലതുതന്നെ മൂലം 
 നായാട്ടിനും കാരണമൊന്നുതന്നെ ,
 കുമാരനാപത്തിനു മൂലമിപ്പോൾ
 സ്യമന്തകം  രത്നമതെന്നുതോന്നും ."                 9  : 17

 " ചോദിച്ചു വന്നിങ്ങൊരു ദേഹമെന്നോ --
  ടാദിക്കുതന്നേ മണി കണ്ടനേരം   
 ആ ദിക്കുതന്നേ തിരയുന്ന നേരം 
 ബോധിക്കുമെല്ലാ, മതു നിശ്ചയംമേ ."                 9  : 18

'' അറിഞ്ഞിതെന്നാകിലുമിപ്രസംഗം 
 പറഞ്ഞു കൂടാതൊരു ദിക്കിലായി 
 അതിക്രമം മേ, ലിനി വേലിതന്നെ 
 വിതച്ച പുഞ്ചയ്ക്കു വിനാശമൂലം ."                         9  : 19

 " ഇനിക്കഴിഞ്ഞീല നമുക്കനർത്ഥം 
 മനക്കുരുന്നിൽബ്ഭയമുണ്ടെനിക്കും 
 വിപത്തൊഴിക്കേണ്ട ജനങ്ങൾ തന്നെ 
 വിപത്തിനും കാരണമായിതെല്ലോ ."                 9  : 20

 ഇത്യാദി സത്രാജിദുദീരിതത്തെ 
 ശ്രുത്വാപുരിവാസി ജനങ്ങളെല്ലാം 
 തമ്മിൽപ്പറഞ്ഞങ്ങൊരു ലോകവാദം 
 നിർമ്മിച്ചു നീളെത്തരസാ നടത്തി .                         9  : 21

 " കേട്ടീലയോ കിഞ്ചനവർത്തമാനം 
 നാട്ടിൽപ്പൊറുപ്പാനെളുതല്ല മേലിൽ 
 വേട്ടയ്ക്കുപോയാനൊരു യാദവൻ പോൽ 
 കൂട്ടംപിരിഞ്ഞട്ടവനേകനായി ."                                 9  : 22

 " ഒരുത്തനപ്പോളവനോടു നേരി --
  ട്ടടുത്തു കുത്തിക്കൊല ചെയ്തുപോലും 
  അവൻെറ കണ്ഠത്തിലണിഞ്ഞ രത്നം 
 കവർന്നുകൊണ്ടാശു തിരിച്ചുപോലും ."                 9  : 23

 " പ്രസേനനെക്കൊന്നവനാരുവാൻ പോൽ 
  പ്രസേനനെക്കൊന്നവനീശ്വരൻ താൻ .
  അതോ നമുക്കും പരമാർത്ഥമിപ്പോ --
  ളതല്ല ചോദിച്ചറിഞ്ഞിതോ താൻ ."                         9  : 24

 " ' അറിഞ്ഞു ഞാനിന്നു പറഞ്ഞുകൂടാ '
 ' പറഞ്ഞുകൂടാത്തതിനെന്തുബന്ധം ?'
 ' തനിക്കു താൻ പോന്നവരൊന്നുചെയ്താ --
   ലതിന്നു ദോഷം പറയാവതുണ്ടോ.' "                   9  : 25

 " 'എനിക്കു കേൾപ്പിക്കരുതതോ രഹസ്യം'
  തനിക്കു കേൾപ്പിക്കരുതായ്‍കയില്ല 
  ഇനി ക്രമാലന്യജനം ഗ്രഹിച്ചാ --
  ലെനിക്കു കുററം വരുമെന്നുദോഷം ."                9  : 26

 " 'തന്നാണു്, ഞാനെന്നുടെ കണ്ണു രണ്ടാ --
   ണന്യാദൃശന്മാർക്കറിയിക്കയില്ല' 
 ' എന്നാൽ കഥിക്കാ, മിതു കേട്ടതിപ്പോൾ
  നന്ദാത്മജൻ ചെയ്തൊരു കൈതവം പോൽ ."   9  : 27

 " ചോദിച്ചുപോൽ പണ്ടിതു കൊണ്ടൽവർണ്ണൻ
 തദാ കൊടുത്തില്ലതു യാദവൻ താൻ 
 കണ്ടാലിരക്കുന്ന ജനങ്ങളുണ്ടോ 
 കപ്പാൻ മടിക്കുന്നു തരം വരുമ്പോൾ ."                .   9  : 28

 " ചെറുപ്പകാലങ്ങളിലുള്ള ശീലം 
  മറക്കുമോ മാനുഷനുളളകാലം
 കാരസ്‍കരത്തിൻ കുരു പാലിലിട്ടാൽ
 കാലാന്തരേ കയ്‍പു ശമിപ്പതുണ്ടോ? "                    9  : 29

 " രത്നം നശിക്കുന്നതിനില്ല ഖേദം 
 യത്നത്തിനാളായവനർത്ഥമുണ്ടാം.
 സ്യമന്തകം കാരണമെത്ര കഷ്ടം?
 കുമാരനും കൂടെ മരിച്ചിതല്ലോ !"                                9  : 30

 " ധനങ്ങളുള്ളോരിനി വേണ്ടതിപ്പോ --
  ളെനിക്കു തോന്നുന്നതു ഞാനുരയ്ക്കാം .
  ഇദ്ദിക്കിൽ നിന്നാശു കടത്തി വെപ്പാ --
  നുദ്യോഗമദ്യൈവ തുടങ്ങിവേണം ."                 9  : 31

 " ഉച്ചയ്ക്കു കുത്തിക്കവരുന്ന ദിക്കിൽ 
  വെച്ചേയ്ക്കനന്നോ ധനധാന്യമെല്ലാം" 
  ഇത്യാദി ദുർഭാഷണഘോഷമപ്പോ --
  ളത്യന്തമുണ്ടായിതു പാരിലെല്ലാം.                          9  : 32

  മുമ്പിൽഗ്ഗമിച്ചീടിന ഗോവുതൻെറ 
 പിമ്പേ ഗമിക്കും ബഹു ഗോക്കളെല്ലാം .
 ഒരുത്തനുണ്ടാക്കിന  ദുഷ്പ്രവാദം
 പരത്തുവാനാളുകളുണ്ടസംഖ്യം .                         9  : 33

 ലോകാധിപൻ മാധവനാശു തൻെറ 
 ലോകാപവാദം കളവാനൊരുന്നാൾ
 സഹൈവ നാലഞ്ചു യദുക്കളോടെ 
 മഹാവനേ കിഞ്ചന സഞ്ചരിച്ചാൻ .                         9  : 34

 കണ്ടാനുടൻ തത്രമൃതം പ്രസേനം 
 രണ്ടാമതോ കേസരിയെത്തഥൈവ
 അനന്തരം ചോടു പിടിച്ചുചെന്ന --
 ങ്ങനന്തനുൾപ്പുക്കു മഹാഗുഹായാം .                 9  : 35

 കളിച്ചുമേവും കപി ബാലകൻെറ
 വളർത്തുമാതാവവലോക്യ കൃഷ്‍ണം 
 വിളിച്ചുറക്കെക്കരയും ദശായാം 
 വെളിച്ചമേ വന്നിതു ജാംബവാനും .                         9  : 36

" ആരാരഹോ മൽഗുഹയിൽക്കടപ്പാ  --
 നീരേഴുലോകങ്ങളിലീശനായ
 ശ്രീരാമപാദാംബുജസേവകൻ ഞാ --
 നാരെങ്കിലും സമ്പ്രതി സംഹരിപ്പൻ ".                 9  : 37

 " മുന്നം ദശഗ്രീവശരങ്ങളേററു 
 ഭിന്നം കഠോരം മമ മാറിടം കേൾ
 ഇന്നും വ്രണശ്രേണികിണപ്രകാര --
 മൊന്നും മറഞ്ഞീല, ധരിച്ചു കൊൾക ."                9  : 38

 " രഘുപ്രവീരൻെറ വരപ്രഭാവാൽ 
 ലഘുത്വമെങ്ങും ലഭിയാത്ത വീരൻ 
 കരുത്തനായുള്ളൊരു ജാംബവാനെ --
 ന്നൊരുത്തനെക്കേട്ടറിവീലയോ നീ ?"                9  : 39

 '' തടിച്ച  രാത്രിഞ്ചരരെക്കരംകൊ --
  ണ്ടടിച്ചു കൊന്നോരു കപീശ്വരൻ ഞാൻ
  മിടുക്കനെന്നുള്ളിലൊരുദ്ധതത്വം 
  നടിക്കൊലാ നമ്മുടെ സന്നിധൌ നീ ."                9  : 40

 " ഗമിക്ക നീ ജീവിതകാമനെങ്കിൽ,
  ക്ഷമിപ്പനിസ്സാഹസമിത്രമാത്രം 
  ഭ്രമിച്ചു വന്നന്തകനൂർക്കു പോകാൻ 
  ശ്രമിക്കയോ നീ ബത! ദുർവ്വിനീത !''                         9  : 41

 '' അടക്കമില്ലാതെ കടന്നു വന്നാ --
  ലടക്കിവെപ്പാൻ മതി വാനരേന്ദ്രൻ 
  നടക്ക നീ, നമ്മുടെ ഗഹ്വരത്തിൽ
  കടക്ക കാലന്നുമസാദ്ധ്യമല്ലോ ."                                9  : 42

  ഇത്ഥം പറഞ്ഞാശു കപീന്ദ്രവൃദ്ധൻ 
 ക്രുദ്ധിച്ചുടൻ മുഷ്ടിപിടിച്ചടുത്താൻ
 ദൈത്യാരിതൻേറ തിരുമാറിടത്തിൽ --
 ക്കുത്തീടിനാനുൽക്കടസിംഹനാദീ .                 9  : 43

 അഞ്ചാറുകുത്തങ്ങു സഹിച്ചു കൃഷ്ണൻ 
 പഞ്ചാസ്യഗംഭീരതരസ്വഭാവൻ 
 അഞ്ചാതെ കൂടെക്കലഹം തുടങ്ങി
  കിഞ്ചിന്മിളൽ പുഞ്ചിരി ഭംഗിയോടെ .                 9  : 44

  അടിക്കയും തങ്ങളിൽ മുട്ടുകൊണ്ട --
  ങ്ങിടിക്കയും മാന്തുകയും നഖാഗ്രൈ:
 കടിക്കയും വൃക്ഷശതങ്ങൾ തല്ലി --
 പ്പൊടിക്കയും യുദ്ധമതീവഘോരം .                         9  : 45

 കുലുങ്ങി ഭൂചക്രമശേഷമപ്പോൾ
 കലങ്ങി വേഗേന സമുദ്രജാലം 
 നടുങ്ങി സിംഹാദി മൃഗങ്ങളെല്ലാ --
 മൊടുങ്ങി തത്രാപി മരാമരങ്ങൾ .                          9  : 46

 ദിനങ്ങളെട്ടും പതിനഞ്ചുമഞ്ചും 
 മിനക്കെടാതങ്ങമർ ചെയ്തശേഷം 
 മനം തളർന്നൂ ഭുവി വീണു വൃദ്ധൻ
 കരേണ നേത്രങ്ങൾ തുറന്നു നോക്കി .                   9  : 47

 തദാ ഭവിച്ചൂ പരമാർത്ഥബോധം 
 മുദാ വണങ്ങി സ്തുതിയും തുടങ്ങി . 
 " മദാന്ധനാമെന്നപരാധമെല്ലാം 
 സദാ സഹിച്ചീടുക ശാർങ്ഗപാണേ !"                 9  : 48

 " മീനായതും കൂർമ്മമതായതും നീ 
 പീനം വരാഹാകൃതി പൂണ്ടതും നീ 
 മഹാനൃസിംഹോത്തമനായതും നീ 
 മഹാമതേ ! വാമനനായതുംനീ "                                9  : 49

 " ക്ഷമാതലേ ഭാർഗ്ഗവനായതും നീ 
 രമാപതേ ! രാഘവനായതും നീ 
 ഇഹാപി നീലാംബരനായതും നീ 
 മഹാനുഭാവപ്രകൃതേ ! നമസ്തേ ".                         9  : 50

 " ധരിച്ചു ഞാൻ, സമ്പ്രതി കൃഷ്ണനായി --
  ജ്ജനിച്ചു കംസാദികഹിംസചെയ്വാൻ 
  ഭവാൻ ഭവധ്വംസനജാഗരൂകൻ 
 നവാംബുദശ്യാമതനോ!  നമസ്തേ."                         9  : 51

 ഇതി സ്തുതിച്ചമ്പൊടു കോമളാംഗീം 
 നിജാത്മജാം ജാംബവതീം മണിം ച
 കൊടുത്തു വന്ദിച്ചു ഗമിച്ചു വൃദ്ധൻ, 
 നടന്നു ഗോവിന്ദനുമാശു മോദാൽ .                           9  : 52

 സത്രാജിദാവാസമുപേത്യ തസ്മൈ
 സത്രാജിതേ രത്നമിദം കൊടുത്തു 
 സത്രാസലജ്ജാവിവശം  വണങ്ങി 
 സത്രാജിദിത്ഥം ഹരിയോടു ചൊന്നാൻ .                 9  : 53

 " അയ്യോ മഹാകഷ്ട, മെനിക്കു വന്ന
 ദുർയ്യോഗമൊട്ടും കുറവല്ല കൃഷ്ണാ !
 മർയ്യാദ കൂടാതെ പറഞ്ഞുപോയേൻ
 ധൈർയ്യാംബുരാശേ ! ഭഗവൻ! നമസ്തേ ."        9  : 54

 " സർവ്വാപരാധങ്ങൾ പൊറുത്തു നമ്മെ 
  സർവ്വാത്മനാ പാലയ ശാർങ്ഗപാണേ !"
 ഇത്ഥം പറഞ്ഞമ്പൊടു  സത്യഭാമാം
  പുത്രീം ച രത്നം ച മുദാ കൊടുത്താൻ .         9  : 55

  ശോഭാമനോജ്ഞാകൃതി സത്യഭാമാ --
  ലാഭേന സന്തുഷ്ടതയാ മുകുന്ദൻ 
  അവന്നുതന്നേ മണിയങ്ങുനൽകി --
  ജ്ജവേന സമ്പ്രാപ നിജംനികേതം .                         9  : 56

 പാണിഗ്രഹം  ചെയ്തിതു  സത്യഭാമാ --
 മേണീദൃശം ജാംബവതീം ച മോദാൽ 
 വാണീടിനാനാത്മപുരേ സുഖേന 
 ക്ഷോണീസുധാദീധിതി വാസുദേവൻ .                 9  : 57

 "കുരുക്കളക്കാലമഹോശഠന്മാ --
 രരക്കുകൊണ്ടാശു ഗൃഹം ചമച്ചാർ
 അതിൽക്കിടന്നൊക്കെ ദഹിച്ചുപോയാ --
 രതീവ കഷ്ടം ബത പാണ്ഡവന്മാർ .                         9  : 58

 ഉദന്തമേവം ബത കേട്ടു കൃഷ്ണൻ 
 തദന്തരേ തത്ര ഗമിച്ചകാലം 
 സത്രാജിതം ചെന്നു വധിച്ചു രത്നം 
 തത്രാഹരിച്ചു ശതധന്വനാമാ .                                 9  : 59

 " ഗാന്ദിനേയകൃതവർമ്മനിയോഗാൽ 
  ചെന്നു കൊന്നിതവനെ ശ്ശതധന്വാ "
  ഇത്യഹോ ജഗതി വാർത്ത നടന്നൂ , 
  സത്യഭാമ ബഹുശോകമിയന്നൂ .                                 9  : 60

 ശ്രീകൃഷ്ണനമ്പൊടു വസിച്ചരുളുന്ന ദിക്കിൽ
 ശോകേന ചെന്നു തരസാകില സത്യഭമാ .
 കേൾപ്പിച്ചു താതനിധനം, മധുവൈരിയപ്പോൾ
 കോപിച്ചുടൻ ശതധനുസ്സിനെ നിഗ്രഹിച്ചു .                 9  : 61

 സ്യമന്തകം മൂലമനർത്ഥമിപ്പോൾ
 നമുക്കു വാസം പുനരത്ര ദു:ഖം 
 ഇത്ഥം വിചാരിച്ചു ഗമിച്ചു രാമൻ 
 തത്രാന്തരേ മൈഥില രാജധാന്യാം .                         9  : 62

 ദുർയ്യോധനം തത്ര വരുത്തി രാമൻ
 ദുർയ്യോഗകാലേഷു വിനോദനാർത്ഥം 
 ഗദാ പ്രയോഗത്തിനു ശിഷ്യനാക്കി --
 ത്തദാ മുദാ തത്ര വസിച്ചു ദേവൻ .                         9  : 63

 അക്രൂരൻ മധുരിപുശാസനേന ചെയ്താ --
 നിക്രൂരം വധമിതി ദുർയ്യശസ്സു തീർപ്പാൻ
 ദൂരസ്ഥം തമപി വരുത്തി വാസുദേവൻ 
 പാരാതേ മണിമപി ദർശയാഞ്ചകാര .                 9  : 64
 
 ഇതി ബഹുവിധദോഷഹേതു ഭൂതം 
 മതിമദകാരണമെങ്കിലും മുകുന്ദൻ 
 മണിവരമഥ ഗാന്ദിനീതനൂജേ 
 ഗുണഗണശാലിനി  യോജയാഞ്ചകാര .                 9  : 65

 ദ്രുപദപുരവരേ സ്വയംവരാർത്ഥം 
 ദ്രുതമൊരുനാളഥ സത്യഭാമയോടേ 
 യദുകുലജലരാശി പൂർണ്ണചന്ദ്രൻ 
 മൃദുഹസിതാനനനായ ജഗാമ ധീമാൻ .                 9  : 66

 ഇന്ദ്രപ്രസ്ഥം നാമ കുന്തീസുതാനാ --
 മിന്ദ്രാവാസത്തിന്നുതുല്യം സമൃദ്ധ്യാ 
 രമ്യം ഗേഹം തത്ര തീർപ്പിച്ചു നൽകീ 
 സമ്മോദേന ദ്വാരകം പ്രാപകൃഷ്ണൻ .                         9  : 67

 ഉത്സവേനനിജരാജനികേതേ 
 വത്സരം ചില കഴിഞ്ഞദശായാം 
 കന്യകാകുതുകിയാകിയ  പാർത്ഥൻ 
 സന്യസിച്ചൊരു ദിനം പുരി പുക്കാൻ .                 9  : 68

 നിജസഹോദരിയായ സുഭദ്രയെ 
 പ്രജകളുത്സവമങ്ങിയലും വിധൌ 
 വിജയനാശു കൊടുത്തിതു മാധവൻ 
 വിജനദേശേ വിവാഹമഹോത്സവേ .                         9  : 69

 ഇന്ദ്രപ്രസ്ഥം പ്രവേശിച്ചഥ ഹരിതനയൻ 
                                മാധവീജീവനാഥൻ
 സാന്ദ്രാനന്ദം വസിക്കുന്നളവിലൊരുദിനം 
                                ദേവനാനന്ദശാലി
 സാകം വൃന്ദേന മന്ദേതരമുരുമഹസാ
                        സീരിണാവാരിജാക്ഷൻ
 ലോകാനന്ദാനുകൂലൻ പ്രിയസഖനഗരം
                        പ്രാപ്യമോദേനവാണാൻ .                         9  : 70

 കാളിന്ദീപുളിനേ കളിച്ചുമരുവും 
                         കാളിന്ദിയെക്കണ്ടുടൻ 
 കാളാംഭോധരവർണ്ണനങ്ങവളുടേ
                         പാണിഗ്രഹം ചെയ്തുടൻ
 കാളും വഹ്നിയിലാശു ഖാണ്ഡവവനം
                                 ഭസ്മീകരിച്ചഞ്ജസാ
 കേളീകോമളകാമിനീസഹചരൻ 
                                ഗേഹംനിജം പ്രാപ്തവാൻ .                  9  : 71

  അവന്തിരാജ്യാ‍ൽതഥ മിത്രവിന്ദാം  
  ജവേന ഗോവിന്ദനുപാഹരിച്ചാൻ 
  ബന്ധിച്ചുടൻ സപ്തവൃഷങ്ങളെത്താൻ 
  സന്തോഷവാൻ സത്യയെ വേട്ടുകൊണ്ടാൻ .              9  : 72 

 സന്തർദ്ദനാദിസഹജാം മഹനീയശീലാം 
 സന്താനവല്ലിയൊടു തുല്യശരീരശോഭാം
 ഭദ്രാഖ്യയാം നൃപകുമാരിയെ വേട്ടുദേവൻ 
 ഭദ്രാനുഭാവസുഭഗൻ സുഖമേവ വാണാൻ .                  9  : 73

 മദ്ധ്യേതോയം വിളങ്ങീടിനശഫരമയം 
                                        ലക്ഷമസ്ത്രേണഭിത്വാ 
 മദ്രാധീശാത്മജാംവേട്ടിതു ചതുരമഹാ 
                                ലക്ഷണാം ലക്ഷണാഖ്യാം
 ഇത്യേവം ചാരുഭാർയ്യാഷ്ടകമഖിലഗുണ
                                ശ്രേണിരമ്യം ലഭിച്ച --
 ങ്ങത്യാനന്ദം രമിച്ചാനുരുവിഭവമഹോ 
                                 ധന്യനാം വന്യമാലീ .                                 9  : 74
                
            * ഒമ്പതാം സർഗ്ഗം സമാപ്തം *
              ------------------------------------